Government of Kerala 
കേരള സർക്കാർ 

2013 


Regn . No. KERBIL / 2012/ 45073 
dated 5 - 9 - 2012 with RNI 

Reg. No. രജി. നമ്പർ 
KLITV ( N )/ 634/ 2012- 14 


: 


ം 
കCOVERN 


കള് 


ാർ .. 


രള സർക 
VMENT OF 


- 
- 
- 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


31st December 2013 
2013 ഡിസംബർ 31 


THIRUVANANTHAPURAM , TUESDAY 


- No. 


1 


Vol. II 
വാല്യം 2 [ 


2 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


10th Pousha 1935 
1935 പൌഷം 10 


PART III 
Commissionerate of Land Revenue 


MALAPPURAM DISTRICT 


തിരൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെ 

നടപടിക്രമം 
( ഹാജർ : കെ . ഗോപാലൻ) 


അപേക്ഷക്കടിസ്ഥാ ന മായ തിരു ന്നാ വാ യ അംശം 
കാര ത്തൂർ ദേശം റീ . സ . 89 / 2 - ൽപെട്ട 8.54 സെന്റ് ഭൂമി 
കൊടക്കൽ സബ്രജിസ്ട്രാർ ഓഫീസിലെ 1883 / 2001 -ാം നമ്പർ 
ആധാരപ്രകാരം അപേക്ഷകനായ ശ്രീ . ചോലയിൽ അലിക്കുട്ടി 
എന്നവർക്ക് ലഭിച്ചിട്ടുള്ളതാണ്. ടി ഭൂമിക്ക് 2005 - 06 വർഷം 
വരെ ഭൂനികുതി അടവാക്കിയിട്ടുണ്ട്. വില്ലേജ് റിക്കാർഡുകൾ 
പ്രകാരം തിരുന്നാവായ റീ . സ . 89/ 2 - ൽപെട്ട 22 സെന്റ് ഭൂമി 
നി . കെ . കുളമാണെന്നും, അപേക്ഷകന്റെ ഭൂമിയിൽ ഒരു വീടും 
ക്വാർട്ടേഴ്സസും നിലവിലുണ്ടെന്നും ടി ഭൂമി പട്ടയ ഭൂമിയാക്കി 
മാറ്റുന്നതിന് അയൽവാസികൾ സമ്മതപത്രം നൽകിയിട്ടുണ്ടെന്നും 
പഞ്ചായത്തിന് കൈമാറിയ ഭൂമിയിൽ ഉൾപ്പെട്ടതല്ലായെന്നും, 
അപേക്ഷ പരിഗണിക്കാവുന്നതാണെന്നും തഹശീൽദാർ റിപ്പോർട്ട് 
ആക്കിയിട്ടുണ്ട്. 


നമ്പർ ജെ - 358 / 2012 / ഡി . ഡിസ്.( 1). | 2013 നവംബർ 11. 
വിഷയം: - എം .എൽ. ആർ. ആക്ട്- തിരൂർ താലൂക്ക്, 

തിരുന്നാവായ വില്ലേജ്, റീ. സ . 89 /2 - ൽപെട്ട 
8. 54 സെന്റ് നി . കെ . ഭൂമി - പട്ടയ ഭൂമിയായി 
രജിസ്റ്റർ ചെയ്യുന്നത് അനുമതി നൽകി ഉത്തരവ് 

പുറപ്പെടുവിക്കുന്നത് സംബന്ധിച്ച്. 
സൂചന: - (1) ശ്രീ. ചോലയിൽ അലിക്കുട്ടി s/o കുട്ടുവിനു 

വേണ്ടി ഭാര്യ ചെറാട്ടിൽ സുലൈഖ , 
എടക്കുളം ദേശം, തിരുന്നാവായ വില്ലേജ്, 
എന്നവരുടെ അപേക്ഷ . 
(2) തിരൂർ അഡീഷണൽ തഹശീൽദാരുടെ 

- 2-1- 2012 - ലെ ബി6- 11300/08 നമ്പർ റിപ്പോർട്ട്. 
തിരൂർ താലൂക്ക്, തിരു ന്നാ വായ വില്ലേജ്, റീ . സ . 
89 /2 - ൽപെട്ട 8.54 സെന്റ് നി. കെ . ഭൂമി എം .എൽ. ആർ. ആക്ട് 
പ്രകാരം പട്ടയഭൂമിയായി രജിസ്റ്റർ ചെയ്യുന്നതിന് അനുമതിക്കായി 
സൂചന ( 1 ) പ്രകാരം അപേക്ഷ ലഭി ക്കു ക യു ണ്ടായി. 
ടി അപേക്ഷ യിൻ മേൽ തിരൂർ തഹ ശീൽദാർ മുഖേന 
അന്വേഷണം നടത്തുകയും തഹശീൽദാർ സൂചന ( 2) പ്രകാരം 
റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. 


-- തഹശീൽദാരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ടി 
ഭൂമിയിൽ അവകാശം തെളിയിക്കുന്നതിനുള്ള രേഖകൾ 
സഹിതം ഹാജരാകുന്നതിന് അപേക്ഷ കയ്ക്ക് നോട്ടീസ് 
നൽകു കയും 2 - 5 - 2013 - ന് അപേക്ഷ ക യുടെ ഭർത്താവും 

കൈവശക്കാരനുമായ ചോലയിൽ അലിക്കുട്ടി ഹാജരായി 
1514 / 2000, 1883 / 2001 എന്നീ നമ്പർ ആധാരങ്ങളും തിരൂർ ലാന്റ് 

ട ബ ണലിലെ എസ്. എം . 5 9 29 / 7 6 നമ്പർ 
കയ സർട്ടിഫിക്കറ്റും ഹാജരാക്കി. കൂടാതെ, 2005 - 06 വർഷം 
വരെ പല വകയിനത്തിൽ നികുതിയടവാക്കിയ രശീതിയും 
ഹാജരാക്കി. 1883 / 2001 നമ്പർ ആധാരപ്രകാരം കൈവശം 
സിദ്ധിച്ച ഭൂമിയാണെന്നും, ഭൂമി വാങ്ങുമ്പോൾത്തന്നെ കെട്ടിടം 
ഉണ്ടാ യി രു ന്നു വെന്നും അറിയിച്ചു . കക്ഷി ഹാജരാക്കിയ 
രേഖകൾ പരിശോധിച്ചതിൽ തിരുന്നാവായ റീ . സ . 89 /2 - ൽ 8.54 
സെന്റ് ഭൂമി കൈവശംവെച്ചു വരുന്നതായി കാണു ക 
ഉണ്ടായി. കൂടാതെ, 29- 6 -2013 - ന് സ്ഥലം നേരിൽ പരിശോധിച്ചു . 


അപേക്ഷ ക്കാസ്പദമായ റീ . സ . 89 / 2 - ൽപെട്ട ഭൂമി 
വില്ലേജ് റിക്കാർഡുകൾ പ്രകാരം കുളമാണെങ്കിലും ഈ 
സ്ഥലത്ത് പഴയ ഓടിട്ട വീടുള്ളതാണെന്നും, തെക്കു ഭാഗം 
പി . ഡബ്ല . ഡി . റോഡും പടിഞ്ഞാറ് പഞ്ചായത്ത് റോഡും, 
കിഴക്ക് വടക്ക് ഭാഗ ങ്ങ ളിൽ വീടു കളും ഉള്ള താ ണെന്ന് 
പരിശോധനയിൽ ബോദ്ധ്യപ്പെട്ടു . 

സ്ഥല പ രി ശോ ധ ന യു ടെ യും തഹ ശീൽ ദാ രുടെ 
റിപ്പോർട്ടിന്റെ യും അടിസ്ഥാ ന ത്തിൽ തിരൂർ താലൂക്ക് 
തിരുന്നാവായ വില്ലേജ്, റീ . സ . 89 / 2 - ൽപെട്ട 8.54 സെന്റ് സി. കെ . 
ഭൂമി ശ്രീ . ചോലയിൽ അലിക്കുട്ടി s/o കുട്ടു , എടക്കുളം ദേശം 
തിരുന്നാവായ എന്നവരുടെ പേരിൽ എം .എൽ. ആർ. ആക്ട് 
പ്രകാരം പട്ടയ ഭൂമിയായി രജിസ്റ്റർ ചെയ്ത് നൽകുന്നതിന് 
എതിരെആക്ഷേ പ ങ്ങൾ ക്ഷണിച്ചു കൊ ണ്ടുള്ള നോട്ടീസ് 
27 - 8 - 2013 - ലെ 35 -ാം നമ്പർ കേരള ഗസറ്റിലും ( പേജ് 6196 ) 
താലൂക്ക്ഓഫീസ്, വില്ലേജ് ഓഫീസ്, ഗ്രാമ പഞ്ചായത്ത് 
കൃഷിഭവൻ നോട്ടീസ് ബോർഡുകളിലും പരസ്യപ്പെടുത്തിയിരു 
ന്നുവെങ്കിലും ആരുംതന്നെ ആക്ഷേ പമോ അവകാശമോ 
തേർച്ചയോ ഉന്നയിച്ചിട്ടില്ല . 

- മേൽ സാഹചര്യത്തിൽ തിരൂർ താലൂക്ക്, തിരുന്നാവായ 
വില്ലേജ്, റീ . സ . 89 / 2 - ൽപെട്ട 8 .54 സെന്റ് സി . കെ . ഭൂമി 
അപേക്ഷകനായ ശ്രീ . ചോ ല യിൽ അലിക്കുട്ടി s/ o കുട്ടു , 
ചോ ല യിൽ വീട് എടക്കുളം എന്ന വരുടെ പേരിൽ 
എം .എൽ. ആർ. ആക്ട് പ്രകാരം പട്ടയ ഭൂമിയായി രജിസ്റ്റർ 
ചെയ്യുന്നതിന് അനുമതി നൽകി ഇതിനാൽ ഉത്തരവാകുന്നു . 

- തിരൂർ തഹശീൽദാർ, ടി ഭൂമി പട്ടയ ഭൂമിയാക്കി മാറ്റി 
റവന്യൂ റിക്കാർഡു ക ളിൽ ആ വ ശ്യ മായ മാറ്റ ങ്ങൾ 
വരു ത്തു ന്ന തിനും അപേക്ഷ ക നിൽ നിന്നും കുടിശ്ശിക 
അടക്കമുള്ള ഭൂനികുതി ഈടാക്കുന്നതിനുമുള്ള നടപടികൾ 
സ്വീകരിക്കേണ്ടതുമാണ്. 


തഹശീൽദാരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ടി 
ഭൂമിയിൽ അവകാശം തെളിയിക്കുന്നതിനുള്ള രേഖകൾ സഹിതം 
ഹാജരാകുന്നതിന് അപേക്ഷകന് നോട്ടീസ് നൽകുകയും 
അപേക്ഷകൻ 14 -3 -2013 - ന് ഹാജരാകുകയും ചെയ്തു . കൂടാതെ, 
21- 5- 2013 - ന് സ്ഥലം നേരിൽ പരിശോധിച്ചു . അപേക്ഷക്കാധാരമായ 
റീ . സ . 191/ 15 - ന്റെ ഒട്ട ള വ് 16 സെന്റ്ആ ണെന്നും 
ഇതിൽ 6 സെന്റ് അപേക്ഷകന് അവകാശപ്പെട്ടതും ബാക്കി 
10 സെന്റ് കുളം ത്രിവി ക മൻ നമ്പൂ തി രിയുടെ 

കെവ ശ ത്തിലുള്ളതു മാ ണെന്ന് വ്യക്ത മാകുക യു ണ്ടായി. 
അപേക്ഷാഭൂമി കുളമായി തന്നെ സംരക്ഷിച്ചു കൊള്ളാമെന്ന് 
കാണിച്ച് അപേക്ഷകൻ - 100 വിലയുള്ള മുദ്ര പേപ്പറിൽ 
സത്യവാങ്മൂലം ഹാജരാക്കിയിട്ടുണ്ട്. സ്ഥല പരിശോധയുടെയും 
ഹാജരാക്കിയ രേഖകളുടെയും തഹശീൽദാരുടെ റിപ്പോർട്ടിന്റെയും 
അടി സ്ഥാ ന ത്തിൽ അപേക്ഷ ക്കാ ധാ ര മാ യ മംഗലം 
വില്ലേജ് റീ . സ . 191/ 15 - ൽപെട്ട 6 സെന്റ് സി . കെ . ഭൂമി 

ശീ . നെടു വ ഞ്ചേരി ഹസ്സൻ s/ o ആലിയാമു , മംഗലം 
എന്ന വരുടെ പേരിൽ എം . എൽ. ആർ. ആക്ട് പ്രകാരം 
പട്ടയ ഭൂമിയായി രജിസ്റ്റർ ചെയ്തു നൽകുന്നതിനെതിരെ 
ആക്ഷേപങ്ങൾക്ഷണിച്ചുകൊണ്ടുള്ള നോട്ടീസ് 9 - 7 - 2013 - ലെ 
28 -ാം നമ്പർ കേരള ഗസറ്റിലും താലൂക്ക്ഓഫീസ്, വില്ലേജ് 
ഓഫീസ്, ഗ്രാമ പഞ്ചായത്ത്, കൃഷി ഭവൻ നോട്ടീസ് ബോർഡു 
കളിലും വക സ്ഥലത്തും പരസ്യപ്പെടുത്തിയിരുന്നുവെങ്കിലും 
ആരുംതന്നെ ആ ക്ഷേ പമോ അ വ കാ ശമോ തേർച്ചയോ 
ഉന്നയിച്ചിട്ടില്ല . 

- മേൽ സാഹചര്യത്തിൽ തിരൂർ താലൂക്ക്, മംഗലം വില്ലേജ് 
റീ . സ . 191 / 15 - ൽപെട്ട 6 സെന്റ് സി . കെ . ഭൂമി 
അപേക്ഷകനായ ശ്രീ . നെടുവഞ്ചേരി ഹസ്സൻ s/o ആലിയാമു , 
മംഗലം വില്ലേജ് എന്നവരുടെ പേരിൽ എം .എൽ.ആർ. ആക് 
പ്രകാരം പട്ടയഭൂമിയായി രജിസ്റ്റർ ചെയ്യുന്നതിന് അനുമതി 
നൽകി ഇതിനാൽ ഉത്തരവാകുന്നു . 

തിരൂർ തഹശീൽദാർ , ടി ഭൂമി പട്ടയ ഭൂമിയാക്കി മാറ്റി 
റവന്യൂ റിക്കാർഡു ക ളിൽ ആ വ ശ്യ മായ മാറ്റ ങ്ങ ൾ 
വരു ത്തു ന്ന തിനും അപേക്ഷ ക നിൽ നിന്നും കുടിശ്ശിക 
അടക്കമുള്ള ഭൂനികുതി ഈടാക്കുന്നതിനുമുള്ള നടപടികൾ 
സ്വീകരിക്കേണ്ടതുമാണ്. 


( 2) 


നമ്പർ ജെ - 2011 / 2013 / ഡി. ഡിസ്.(1). 


2013 നവംബർ 20. 


നമ്പർ ജെ - 769 / 2013 . 

2013 നവംബർ 20 . 
വിഷയം: - എം . എൽ. ആർ. ആക്ട്- തിരൂർ താലൂക്ക്, 

മംഗലം വില്ലേജ്, റീ . സ . 191 / 15 - ൽപെട്ട 
6 സെന്റ് സി. കെ . ഭൂമി- - പട്ടയഭൂമിയായി രജിസ്റ്റർ 
ചെയ്യു ന്ന ത് - അ നു മതി നൽകി ഉത്ത ര വ് 

പുറപ്പെടുവിക്കുന്നത് സംബന്ധിച്ച്. 
സൂചന: - (1) ശ്രീ . നെടുവഞ്ചേരി ഹസ്സൻ s/o ആലിയാമു , 

മംഗലം എന്നവരുടെ അപേക്ഷ . 
(2) തിരൂർ അഡീഷണൽ തഹശീൽദാരുടെ 

19 - 1- 2013- ലെ ബി6 -4111/ 11 നമ്പർ റിപ്പോർട്ട്. 
തിരൂർ താലൂക്ക്, മംഗലം വില്ലേജ്, റീ . സി . 
191/ 15 - ൽപെട്ട 6 സെന്റ് നി. കെ . ഭൂമി എം .എൽ. ആർ. ആക് 
പ്രകാരം പട്ടയഭൂമിയായി രജിസ്റ്റർ ചെയ്യുന്നതിന് അനുമതിക്കായി 
സൂചന ( 1) പ്രകാരം അപേക്ഷ ലഭി ക്കു ക യു ണ്ടായി. 
ആയതിൻ മേൽ രണ്ടോമത് സൂചന പകാരം തിരൂ ർ 
അഡീഷണൽ തഹശീൽദാർ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. 

അപേക്ഷക്കടിസ്ഥാനമായ ഭൂമി മംഗലം റീ . സ . 191/ 15 - ൽ 
പെട്ടതും തിരൂർ സബ്രജിസ്ട്രാർ ഓഫീസിലെ 1833 / 83 -ാം 
നമ്പർ ആധാരപ്രകാരം അപേക്ഷകന്റെ കൈവശത്തിലുള്ളതാ 

ണെന്നും പഞ്ചായത്തിൽ നിക്ഷിപ്തമായ ഭൂമിയല്ലെന്നും, ടി 
ഭൂമിയുടെ കിഴക്ക് വെളുത്താട്ട് കാര ത്തോൾ മനയ്ക്കൽ 
തി വികമൻ നമ്പൂതിരിയുടെ കൈവശ ഭൂ മി യാ ണെന്നും, 
മറ്റ് വശങ്ങളെല്ലാം അപേക്ഷകന്റെ കൈവശത്തിലാണെന്നും, 
അയൽ ഭൂവു ട മയുടെ സമ്മത പത്രം ലഭിച്ചിട്ടു ണ്ടെന്നും, 
അപേക്ഷ പരിഗ ണിക്കാ വു ന്ന താ ണെന്നും തഹശീൽദാർ 
റിപ്പോർട്ടാക്കിയിട്ടുണ്ട്. 


വിഷയം: - എം .എൽ.ആർ. നിയമം തിരൂരങ്ങാടി താലൂക്ക്, 

എ . ആർ. നഗർ വില്ലേജ്, റീ . സ . 
563 / 1- ൽപെട്ട 24 8 സെന്റ് സി. കെ . ഭൂമി 
പട്ട യ ഭൂ മി യായി രജിസ്റ്റർ ചെയ്യു ന്ന ത് - 
അ നു മതി നൽകി ഉത്തരവ് പുറപ്പെടു വി 

ക്കുന്നത് സംബന്ധിച്ച്. 
സൂചന: - ( 1) ശ്രീ . അരീക്കൻ ഇബ്രാഹിംകുട്ടി എന്നവരുടെ 

ഹർജി. 


- (2) തിരൂരങ്ങാടി അഡീഷണൽ തഹശീൽദാരുടെ 

8 -3- 2013- ലെ ജി2 -1084/99 നമ്പർ റിപ്പോർട്ട്. 
തിരൂരങ്ങാടി താലൂക്ക്, എ . ആർ. നഗർ വില്ലേജ്, റീ. സ . 
563 / 1- ൽപെട്ട 24 8 സെന്റ് നി . കെ . ഭൂമി എം .എൽ.ആർ. ആക്ട് 
പ്രകാരം പട്ടയഭൂമിയായി രജിസ്റ്റർ ചെയ്യുന്നതിന് അനുമതിക്കായി 
സൂചന ( 1) പ്രകാരം ലഭിച്ച അപേക്ഷയിൻമേൽ തിരൂരങ്ങാടി 
അഡീഷണൽ തഹശീൽദാർ മുഖേന അന്വേഷണ റിപ്പോർട്ട് 
സമർപ്പിച്ചിട്ടുണ്ട്. 


അപേക്ഷപ്രകാരമുള്ള ഭൂമി തിരൂരങ്ങാടി സബ്രജിസ്ട്രാർ 
ഓഫീസിലെ 81 / 88 നമ്പർ കാണം തീരാധാ ര പ കാരം 
അപേക്ഷകന് തീരു ലഭിച്ചിട്ടുള്ളതാണെന്നും ടി ഭൂമി റീ . സ . 
563 / 1- ൽപെട്ട നി. കെ . ഭൂമിയാണെന്നും എന്നാൽ ആധാരത്തിൽ 
റീസർവെ നമ്പർ തെറ്റായി 563 / 2 എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ളതാ 
ണെന്നും, പഞ്ചായത്തിൽ നിക്ഷിപ്തമല്ലാത്ത കൈവശ ഭൂമി 
എം .എൽ. ആർ. ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തു നൽകുന്ന 
തിന് അയൽ കൈവശക്കാരുടെ സമ്മതപത്രം ലഭിച്ചിട്ടുണ്ടെന്നും 
അപേക്ഷ പരിഗണിക്കാവുന്നതാണെന്നും തഹശീൽദാർ റിപ്പോർട്ട് 
ആക്കിയിട്ടുണ്ട്. 


തഹശീൽദാരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ടി 
ഭൂമിയിൽ അവകാശം തെളിയിക്കു ന്ന തിനുള്ള രേഖകൾ 
സഹിതം ഹാജ രാകു ന്ന തിന് അപേക്ഷ ക ന് നോട്ടീസ് 
നൽകുകയും അപേക്ഷകൻ 18 - 4 - 2013 - ന് ഹാജരാകുകയും 
രേഖകൾ ഹാജരാക്കുകയും ചെയ്തു . കൂടാതെ, അപേക്ഷ 
പ്രകാരമുള്ള ഭൂമിയിൽ 23 വർഷമായി ടിയാനും കുടുംബവും 
വീടുവച്ചു താമസിച്ചു വരികയാണെന്നറിയിച്ചു . 


കൂടാതെ 29 - 6 - 2013 - ന് സ്ഥലം പരിശോധിച്ചു . അപേക്ഷ 
പകാ രമുള്ള ഭൂമിയുടെ ശര യായ സർവെ നമ്പർ 563 / 1 
ആണെന്ന് പരിശോധനയിൽ ബോദ്ധ്യപ്പെടുകയുണ്ടായി. ഈ 
ഭൂമിയിൽ 25 വർഷത്തോളം പഴക്കമുള്ള ഇരുനില വീടുണ്ടെന്നും, 
വടക്കും പടിഞ്ഞാറും ഭാഗങ്ങളിൽ പഞ്ചായത്ത് റോഡും മറ്റു 
രണ്ടു വശങ്ങളിൽ വീടുകളുള്ള കൈവശഭൂമികളുമാണെന്ന് 
പരിശോ ധ ന യിൽ വ്യക്ത മാകു ക യു ണ്ടായി. ആ യ തി നെ 
തുടർന്ന് തിരൂരങ്ങാടി താലൂക്ക്, എ . ആർ. നഗർ വില്ലേജ് 
റീ . സ . 563 / 1 - ൽ പട്ട 24 8 സെന്റ് സി . കെ . ഭൂമി, 

ശീ . അരീക്കൻ ഇബാ ഹിം കുട്ടി s/ o മൊയ്തീൻ ഹാജി, 
കള്ളി വള പ്പിൽ ഹൗസ്, ( പി . ഒ . ) കുറ്റൂർ നോർത്ത് 
എന്നവരുടെ പേരിൽ എം .എൽ. ആർ. ആക്ട് പ്രകാരം പട്ടയ 
ഭൂമിയായി രജിസ്റ്റർ ചെയ്ത് നൽകുന്ന തി നെ തിരെ 
ആക്ഷേപങ്ങൾ ക്ഷണിച്ചുകൊണ്ടുള്ള നോട്ടീസ് 20 - 4- 2013 - ലെ 
34 -ാം നമ്പർ കേരള ഗസറ്റിലും താലൂക്ക് ഓഫീസ്, വില്ലേജ് 
ഓഫീസ്, ഗ്രാമ പഞ്ചായത്ത്, കൃഷി ഭവൻ നോട്ടീസ് ബോർഡു 
കളിലും വക സ്ഥലത്തും പരസ്യപ്പെടുത്തിയിരുന്നുവെങ്കിലും 
ആരുംതന്നെ ആക്ഷേ പമോ അ വ കാ ശമോ തേർച്ചയോ 
ഉന്നയിച്ചിട്ടില്ല. 

- മേൽ സാഹ ച ര്യ ത്തിൽ തിരൂരങ്ങാടി താലൂക്ക്, 
എ . ആർ. നഗർ വില്ലേജ്, റീ . സ . 563/ 1- ൽപെട്ട 24 8 സെന്റ് 
നി . കെ . ഭൂമി അപേക്ഷകനായ ശ്രീ . അരീക്കൻ ഇബ്രാഹിംകുട്ടി 
s/o മൊ യ് തീൻ ഹാജി, കള്ളി വ ള പ്പിൽ ഹൗസ്, 
( പി . ഒ .) കുറ്റൂർ നോർത്ത് എ . ആർ. നഗർ എന്നവരുടെ 
പേരിൽ എം .എൽ.ആർ. ആക്ട് പ്രകാരം പട്ടയ ഭൂമിയായി 
രജി സ്റ്റർ ചെയ്യു ന്ന തിന് അ നു മതി നൽകി ഇതിനാൽ 
ഉത്തരവാകുന്നു . 


തിരൂരങ്ങാടി തഹശീൽദാർ, ടി ഭൂമി പട്ടയ ഭൂമിയാക്കി. 
മാറ്റി റവന്യൂ റിക്കാർഡു ക ളിൽ ആ വ ശ്യ മായ മാറ്റങ്ങൾ 
വരു ത്തു ന്ന തിനും അപേക്ഷ ക നിൽ നിന്നും കുടിശ്ശിക 
അടക്കമുള്ള ഭൂനികുതി ഈടാക്കുന്നതിനുമുള്ള നടപടികൾ 
സ്വീകരിക്കേണ്ടതുമാണ്. 


റവന്യൂ ഡിവിഷണൽ ഓഫീസ്, 
തിരൂർ. 


( ഒപ്പ്) 
റവന്യൂ ഡിവിഷണൽ 

ഓഫീസർ. 


